Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. mal. Mmið 
KL / TV (N )/ 12 /2009 - 2011 


A 


so 


नवव 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th May 2010 
2010 GOD 4 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
Veljo 55 


Į 18 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Vaisakha 1932 
1932 601005610 14 


PART III 
Irrigation Department 


TENDER NOTICE 


No . CMU /K / 798/ 2009. 


16th April 2010 


The Superintending Engineer and Deputy Chief 
Engineer , Mechanical (PWD ) Irrigation Department, 
Thiruvananthapuram for and on behalf of the Governor 
of Kerala, invites sealed tenders in prescribed form for the 
following work from approved manufacturer/authorised 
dealer having previous experience in the similar field . 

Tender No. — SE/MECH /PWD/ 1/2010- 11. 

Name of work - Renovation of 2 Nos. 8 Passenger 
lifts installed in the office complex of Thiruvananthapuram 
Corporation at Palayam including dismantling the existing 
8 Passenger lifts materials. 


Sale of tender forms— From this office on all 
working days upto 1 p.m . on 13-5 -2010. 

Last date and time of submission of tender 
13 -5-2010 , 4 p. m . 

Date and time of opening of tenders — 13 - 5 - 2010 , 
4 .30 p . m . 
Period of Completion 4 months. 

OTHER CONDITIONS 
1. Experience certificates in the execution of similar 

works should be accompanied with the 

application for tender forms. 
2. All existing conditions related to tenders of 

Irrigation & Public Works Department will be 

applicable for this tender also . 
3 . Tenders received after the stipulated time will not 

be accepted . 
4 . If tender documents are required by post Rs. 50 

extra in addition to cost of tender forms should 

be enclosed for postal charges . 
5 . Other details regarding this tender will be 

obtained from this office on all working days 
upto 13 -5 -2010 . 


E .M .D . - Rs. 50 ,000 . 


Cost of tender form : 


Original Rs. 4, 100 + VAT @ 4 % + Educational Cess. 
Duplicate _ Rs. 2, 100 + VAT @ 4 % + Educational Cess. 


4th MAY 2010] 


IRRIGATION DEPARTMENT 


248 


ദർഘാസ് പരസ്യം 


കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
ആന്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് 
മെക്കാനിക്കൽ വിഭാഗം ജലസേചനവകുപ്പ്, താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് ഇത്തരം പ്രവൃത്തികളിൽ മുൻപരിചയമുള്ള 
അംഗീകൃത വിതരണക്കാർ നിർമ്മാതാക്കളിൽനിന്നും മുദ്രവച്ച 
ക്ലിപ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ എസ്. ഇ . മെക്ക്. പി. ഡബ്ലു . ഡി.1/2010 - 11. 


പ്രവൃത്തിയുടെ പേര്- പാളയത്തുള്ള തിരുവനന്തപുരം 
നഗരസഭ ഓഫീസ് കോംപ്ലക്സിലെ നിലവിലുള്ള ലിഫ്റ്റുകളിൽ 
രണ്ടണ്ണം ( 8 പാസഞ്ചർ) ഇളക്കിമാറ്റി അടുക്കിവയ്ക്കലും 
പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു പുതുക്കലും. 

നിരതദ്രവ്യം രൂപ 50 ,000. 
ദർഘാസ് പ്രമാണങ്ങളുടെ വില : 

ഒറിജിനൽ രൂപ 4,100 + വാറ്റ് @ 4 % + Educational Cess . - 
- ഡ്യൂപ്ലിക്കേറ്റ് രൂപ 2,100 + വാറ്റ് @ 4 % + Educational Cess. 
ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന - സൂപ ണ്ടിംഗ് 
എഞ്ചി നീ യർ ആന്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചി നീ യർ, 
( മെക്കാനിക്കൽ) പൊതുമരാമത്ത്, ജലസേചന വകുപ്പ് 
തിരുവനന്തപുരത്ത് പ്രവൃത്തി ദിനങ്ങളിൽ 13 -5 - 2010 ഉച്ചയ്ക്ക് 
1 മണിവരെ. 


നമ്പർ ഡി1- 1425 / 07 - വാല്യം -11. 

2010 ഏപ്രിൽ 13. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മെനർ ഇറിഗേഷൻ ഡിവിഷൻ, കൊല്ലം താഴെ പറയുന്ന 
പ വ്യ ത്തികൾക്ക് പൊതു മരാമത്ത്/ ജലവിഭവ വകുപ്പിലെ 
രജിസ്റ്റർ ചെയ്തിട്ടുളള നിശ്ചിത യോഗ്യതയുളള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ 14 - 5- 2010 വൈകുന്നേരം 4 മണിവരെ രജിസ്റ്റർ 
ചെയ്ത തപാലിൽ ക്ഷണിച്ചുകൊളളുന്നു . കൊറിയർ വഴിയോ 
നേരിട്ടോ സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
തപാലിൽ ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് ഈ ഓഫീസ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . ദർഘാസുകൾ സ്വീകരിക്കുന്ന 
ദിവസം അവധിയായാൽ അതിന്റെ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ടി സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
- അടങ്കൽ തുകയും 
58 / ഇഇ/ 2009 10 / എം. ഐ .-- പദ്ധതി സംരക്ഷണം- 
കരുനാഗപ്പള്ളിപഞ്ചായത്തിൽ വാർഡ്നമ്പർ 7 - ൽ 
മാടൻകാവ് ക്ഷേത്രത്തിനു സമീപമുള്ള 
പ ട്ടോ ളി തോടിന്റെ വ ശ ങ്ങ ളു ടെ 
സംരക്ഷണം- രൂപ് 15, 00 ,000 

37, 500 


ദർഘാസ് സ്വീക രിക്കുന്ന തീയതിയും സമയവും 
13 - 5 - 2010, 4 മണി. 


2 59 / ഇമ്മ /2009 10/ എം. ഐ . - പദ്ധതി സംരക്ഷണം - 

ചിറക്കര പഞ്ചായത്തിലെ ചിറക്കര ഏലായുടെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 9,15,000 


22, 900 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
13 - 5 - 2010, 4.30 മണി. 


61/ ഇഇ/ 2009 - 10 / എം . ഐ . - വെള്ളപ്പൊക്ക 
കെടുതികൾ - ചവറ പഞ്ചായത്തിലെ മേന്നാംപള്ളി 
ഭരണിക്കാവ് വാർഡിൽ പള്ളത്തേഴുത്ത് 
മുക്കുമുതൽ മണ്ണൂർ പുലിപുരം മുക്കുവരെ 
യുള്ള ഓടയുടെ നിർമ്മാണം- രൂപ 12,70,000 


മറ്റു വ്യവസ്ഥകൾ 


31,750 


1. ദർഘാസ് പ്രമാ ണ ത്തിനുള്ള അപേക്ഷയോടൊപ്പം 
സമാന പ്രവൃത്തിക ളിൽ പരിചയം കാണിക്കുന്ന 
സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. 
ദർഘാസ് സംബ ന്ധിച്ച് ജലവിഭവ വകു പ്പിൽ 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


4 62/ ഇഇ 2009 - 10 / എം . ഐ . - ടി മയ്യനാട് 

പഞ്ചായത്തിലെ വെള്ളമണൽ ഹൈസ്കൂളിന് 
അടുത്തുള്ള ജമ്മകുളം മുതൽ പുത്തൻകുളം 
വരെയുള്ളഓടയുടെ നിർമ്മാണം രൂപ 7,90,000 19,750 


പുനർ ദർഘാസ് 


3. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
4. ദർഘാസ് പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ 
| പ്രമാണത്തിന്റെ വിലയോടൊപ്പം 50 രൂപ കൂടി തപാൽ 
ചെലവിനായി അയയ്ക്കേണ്ടതാണ്. 


5. ദർഘാസ് സംബന്ധിച്ച കൂടു തൽ വിവരങ്ങൾ ഈ 

ആ ഫീ സിൽ നിന്നും 13 - 5 - 2010 വരെ എല്ലാ 
ദിവസങ്ങളിലും ലഭ്യമാണ്. 


5 48 / ഇഇ / 2009 - 10 / എം . ഐ . - വെള്ളപ്പൊക്ക 

കെടുതി ചവറ പഞ്ചായത്തിലെ പാലക്കടവ് 
വാർഡ് നമ്പർ- 17 - ൽ ചെന്നാട്ട് ശക്തി മന്ദിരം 
തോടിന്റെ വ ശ ങ്ങ ളു ടെ സം രക്ഷ ണ വും 
സ്ലാ ബ് നിർമ്മാണവും- രൂപ 8,00, 000 

| 20, 000 
6 5 3 - ടി പ മ ന പ ഞ്ച ാ യ ത്തി ല 

കണ്ടത്തിൽമുക്ക്മുതൽ കൊച്ചയ്യത്ത്മുക്കു 
വരെ ഓടയുടെ നിർമ്മാണം -രൂപ 6,00, 000 15 , 000 
3 0 - പദ്ധതി സം രക്ഷ ണം - വിള ക്കു ടി 
പഞ്ചായത്തിലെ മാങ്ങാവാരം ഏലായിലെ 
എം . ഐ . സ്ട്രക്ച്ചറിന്റെ അടിയന്തിര അറ്റകുറ്റ 
പണികൾ രൂപ 10,00, 000 

25 , 000 
8 37 വെള്ളപ്പൊക്കകെടുതി- ചവറ പഞ്ചായത്തിലെ 

നല്ലെഴുത്ത് വീടു മുതൽ നിലവിലുള്ള 
ഓട വരെ കൾവർട്ട് നിർമ്മാണം - രൂപ 14,65 ,000 36 ,400 


Office of the 

( Sd.) 
Chief Engineer ( Mechanical), Superintending Engineer and 
Irrigation Department, Deputy Chief Engineer 
Thiruvananthapuram - 33. PWD (Mechanical). 


4th MAY 2010] 


IRRIGATION DEPARTMENT 


249 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 2, 300 + വാറ്റ്, കമ ന മ്പർ 2 , 4, 5 , 7 ഇവയ്ക്ക് 
രൂപ 1,500 + വാറ്റ്, കമ നമ്പർ 3 - ന് രൂപ 2, 000 + വാറ്റ്, 
കമ ന മ്പർ 6 - ന് രൂപ 1, 2 00 + വാറ്റ്, കമ ന മ്പർ 8 - ന് 
രൂപ 2,200 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങൾ വിതരണം ചെയ്യുന്ന തീയതി 
10 - 5 - 2010 . 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധിക്രമ നമ്പർ 4 - നും 
6 - നും 4 മാസം, ക്രമ നമ്പർ 5 - ന് 5 മാസം, മറ്റുള്ളവയ്ക്ക് 
6 മാസം. 


കരാറുകാരുടെ യോഗ്യത " സി യും ഉപരിയും. 

ജലവിഭവ വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


കരാറുകാരുടെ തരം " സി മുതൽ മുകളിലോട്ട്. 
- ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് 
തീയതിക്ക് 7 ദിവസം മുമ്പ്മുതൽ 10 - 5- 2010 - ന് വൈകുന്നേരം 
4 മണിവരെ ലഭിക്കുന്നതാണ്. നിശ്ചിത വില (മടക്കികൊടുക്കു 
ന്നതല്ല ) രൊക്കം പണമായോ മണിഓർഡറായോ രേഖാമൂലം 
അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കു ന്ന താ ണ്. 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഉറപ്പി ക്കു ന്ന തിനുള്ള കാലാ വധി 4 മാസം ആകു ന്നു . 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ തങ്ങളുടെ യോഗ്യതയെ 
സംബ ന്ധിച്ചും പസ്തുത സഹ ക രണ സംഘ ങ്ങൾക്ക് 
നിലവിലുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും രജിസ്ട്രാറുടെ 
സർട്ടി ഫിക്കറ്റ് ഹാജ രാ ക്കേ ണ്ട താ ണ് . ദർഘാ സുകൾ 
സംബന്ധിച്ച് പൊതുമരാമത്ത്, ഇറിഗേഷൻ എന്നീ വകുപ്പുകളിൽ 
നിലവിലുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 

( ഒപ്പ്) 
ജലസേചന വിഭാഗം, 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ കാര്യാലയം, (ഒപ്പ്) 
ചെറുകിട ജലസേചന വിഭാഗം 

എക്സിക്യൂട്ടീവ് 
ആശ്രാമം, കൊല്ലം. 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . 3/ 2010 . 


2010 ഏപ്രിൽ 19. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ ജല സേചന 
വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 

ദർഘാസ് പരസ്യം 
പ്രവൃത്തികൾക്ക് 13 - 5 - 2010 - ന് വൈകുന്നേരം 3.30 മണിവരെ 

നമ്പർ[1/ AEE/2010 -11 ) 
നിശ്ചിത യോഗ്യതയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ, 
നിലവിലുള്ള ഉത്തരവുകൾക്ക് വിധേയമായി യോഗ്യതയുള്ള 
അംഗീകൃത തൊഴിലാളി സഹകരണ സംഘങ്ങൾ എന്നിവരിൽ 

നമ്പർ ഡിബി1- 45 / 94. 

2010 ഏപ്രിൽ 13 . 
നിന്നും പ്രവൃത്തിയുടെ പേരു വി വരം രേഖ പ്പെടുത്തി 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഏറ്റുമാനൂർ എം . വി. ഐ . പി . 
മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

സബ് ഡിവിഷൻ നമ്പർ- 14 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
രജിസ്റ്റേർഡ് തപാൽ മുഖേന ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
സർവ്വീസ് മുഖാന്തിരം ലഭിക്കുന്ന ദർഘാസുകൾ 

- എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് ഡി യോ , അതിലും 
സ്വീകരിക്കുന്നതല്ല . തപാൽ വകുപ്പ്മൂലമുണ്ടാകുന്ന 

ഉയർന്ന ക്ലാസ്സുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ ആയ 
കാലതാമസത്തിന് ഈ കാര്യാലയം യാതൊരുകാരണവശാലും അംഗീകൃത കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള 
ഉത്തരവാദികളായിരിക്കുന്നതല്ല. അന്നേദിവസം വൈകുന്നേരം ദർ ഘാസുകൾ 14 - 5 - 2010 വൈകുന്നേരം 4 മണി വരെ 
4 മണിക്ക് താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോ അദ്ദേഹം അധി ക്ഷണിച്ചുകൊള്ളുന്നു . 
കാരപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 

- ( പവ്യത്തിയുടെ പേരും അടങ്കൽ തുക യും 
അന്നേദിവസം അവധിയായാൽ അടുത്ത ദിവസം ദർഘാസുകൾ 

-- എം . വി . ഐ . പി . - ഏറ്റുമാനൂർ ഡിസ്ട്രിബ്യൂട്ടറിയുടെ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. മറ്റ് നിബന്ധന 

ചെ . 800 മീ . മുതൽ 874 മീ . വരെ ഇടത് വശത്ത് സംരക്ഷണ 
കൾക്ക് മാറ്റമില്ല . 

ഭിത്തി നിർമ്മിക്കുക - രൂപ 1,10 ,000. 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 

നിരതദ്രവ്യം - രൂപ 2,750. 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 

ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
ഉദ്ദേശ അടങ്കൽ തുകയും 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
02/ ഇഇ / 2010 -1 - 2010 വർഷത്തേക്ക് തോട്ടപ്പള്ളി 

ദർഘാസ് പ്രമാണങ്ങളും മറ്റുവിവരങ്ങളും താഴെ ഒപ്പിട്ടിരി 
സ്പിൽവേ ചാനലിൽ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് 

ക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് 
നിന്നും മണൽതിട്ട മുറിക്കുന്ന പ്രവർത്തി 

ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണത്തിന്റെ വില 
രൂപ് 7.45 ലക്ഷം 

18 , 650 

രൊക്കം പണമായോ മണിഓർഡറായോ അടച്ച് രേഖാമൂലം 
0 3 / ഇഇ ) 2 0 1 0 - 11 - അ മ്പ ല = ഴ വ ട ക്ക് 

ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസപ്രമാണത്തിനു 
പഞ്ചായത്തിൽ കാപ്പിത്തോട്ടിൽ നിലവിലുള്ള 

വേണ്ടി അ ട യ് ക്കു ന്ന തുക യാതൊരു കാരണവശാലും 
അനധികൃത കൽകെട്ട് പൊളിക്കുന്ന പ്രവർത്തി 

മടക്കികൊടു ക്കു ന്ന തില്ല . ദർഘാസുകൾ അന്നേദിവസം 
രൂപ 2 .90 ലക്ഷം 

7 ,250 

വൈകുന്നേരം 4 .30 - ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ദർഘാസ് പമാണ ത്തിന്റെ വില - കമനമ്പർ 1 - ന് എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ 
രൂപ 1, 500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 600 + വാറ്റ്. 

ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


4th MAY 2010] 


IRRIGATION DEPARTMENT 


250 


കമ 


മറ്റ് വ്യവസ്ഥകളെല്ലാം ജലസേചന വകുപ്പിൽ നിലവിലുള്ളതു സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ 100 രൂപയുടെമുദ്രപത്രത്തിൽ 
പോലെ ആയിരിക്കും. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ഒരുപാഥമിക കരാർ പ്രതം ദർഘാസിനോടൊപ്പം 
ചെയ്യാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് സമർപ്പിക്കേണ്ടതാണ്. 1990 - ലെ കെട്ടിടനിർമ്മാണതൊഴിലാളി 
എഞ്ചിനീയറുടെ പേരിൽ രേഖപ്പെടുത്തി ആവശ്യമുള്ള സ്റ്റാമ്പ് ക്ഷേമനിധി നിയമം ഈ ജോലിക്കും ബാധകമായിരിക്കും. 
പതിപ്പിച്ച് ദർഘാസിന്റെകൂടെ അടക്കംചെയ്യേണ്ടതാണ്. കൂടാതെ 

അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
ഒരു പ്രാഥമിക എഗ്രിമെന്റ് അടക്കം ചെയ്യണം. ഇന്ദിരാ എഞ്ചിനീയറുടെ കാര്യാലയം, 

-- ( ഒപ്പ്) 
വികാസ്പതം നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് മൈനർ ഇറിഗേഷൻ 

അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
ദിവസം അവധി ആയാൽ അടുത്ത പ്രവർത്തി ദിവസം സബ് ഡിവിഷൻ, ആലുവ. 

എഞ്ചിനീയർ. 
ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് പരസ്യം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

(ഒപ്പ്) 
എഞ്ചീനിയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - നമ്പർ ഡി . ബി. ടി . എൻ. (1) 2010 - 11. 2010 ഏപ്രിൽ 9. 
എം . വി . ഐ . പി . സബ് ഡിവിഷൻ 

എഞ്ചിനീയർ. 

കേരള ഗവർണ്ണർ ക്കു വേണ്ടി പാല ക്കാട് ചെറു കിട 
നമ്പർ - 14 , ഏറ്റുമാനൂർ. 

ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 

പറയുന്ന പവ്യ ത്തികൾക്കുവേണ്ടി 20 - 5 - 2010 വൈകിട്ട് 
ദർഘാസ് പരസ്യം 

നാലു മണിവരെ അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര 

സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
നമ്പർ ഡി . ബി . 157 ( എ )/ 2002. 

2010 ഏപ്രിൽ 20 . ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ താഴെ ഒപ്പിട്ടിട്ടുള്ള അധികാരിയുടെ കാര്യാലയ 
കേരള ഗവർണ്ണർക്കു വേണ്ടി ആലുവ ചെറുകിട 

ത്തിൽവെച്ച് 20 - 5 - 2010 വൈകിട്ട് 4 . 30 മണിക്ക് 
ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
താഴെ പറയുന്ന പ്രവൃത്തിക്കുവേണ്ടി നിശ്ചിത യോഗ്യത ഉദ്യോ ഗ സ്ഥനോഅപ്പോൾ ഹാജ രായ കരാറുകാ രു ടെ 
യുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ 19 - 5 - 2010 വൈകുന്നേരം നാലു 

ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന നമ്പർ 

പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അവസാന തീയതി അ വധിയാണെങ്കിൽ അതി നടുത്ത 

ഉദ്ദേശ അടങ്കൽ തുകയും 
പ്രവർത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. അന്നേ 
ദിവസം വൈകുന്നേരം 4.30 - ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 1 1/ 2010 - 11 - വാണിയംകുളം പഞ്ചായത്തിൽ 
എഞ്ചി നീ യ റോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന “മാന്നന്നൂരിൽ ഭാരതപുഴയ്ക്ക് കുറുകെ 
ഉദ്യോ ഗ സ്ഥനോ ഹാജ രായിട്ടുള്ള കരാ റു കാരുടെ 

തടയണയുടെ പര്യവേഷണ പ്രവൃത്തികൾ - 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 

രൂപ് 5,00,000 

12 ,500 
- ദർഘാസ് നമ്പരും പവ്യത്തിയുടെ പേരും അട ങ്കൽ 

2 2 /2010 - 1 - വാണിയംകുളം പഞ്ചായത്തിൽ 
തുകയും - 12 / 2 0 0 9 - 10 - ആലുവ എം . ഐ . സെക്ഷന്റെ 

“ ചോറോട്ടൂരിൽ ഭാരതപുഴയ്ക്ക് കുറുകെ 
കീഴിലുള്ള മേക്കാട് എൽ. എ . സ് കീമിന്റെ ചേറ്റുപുറം 

തടയണയുടെ പര്യവേഷണ പ്രവൃത്തികൾ - 
പാടശേഖരത്തിനു സമീപമുള്ള വാൽവിന്റെയും സി . സി . 

രൂപ 5,00 , 000 

12 ,500 
ചേംബറിന്റെയും നിർമ്മാണം - രൂപ 65,000. 
നിരതദ്രവ്യം-- രൂപ 1,650. 

ദർഘാസ് പ്രമാണത്തിന്റെ വില -രൂപ 1,000 + വാറ്റ്. 

ദർഘാസ് പമാ ണ ങ്ങ ൾ ലഭിക്കുന്ന അ വ സാ ന 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വി . നി . 

തീയതിയും സമയവും - 20 -5 -2010 ഉച്ചയ്ക്ക് 1 മണി. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി- - 2 മാസം. 

കരാറുകാരുടെ വിഭാഗം “ സി ക്ലാസ്സും അതിനുമുകളിലും. 
ദർ ഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 
ഒപ്പുവച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസത്തിന് 7 ദിവസം മുമ്പുമുതൽ 

ദർ ഘാസ് പമാ ണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്നും 
ദർ ഘാസ് പ്രമാണങ്ങളുടെ വില രൊക്കം പണ മാ യോ 

20- 5 -2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ രേഖാമൂലം അപേക്ഷിച്ചാൽ 
മണിയോർഡറായോ അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 

ലഭിക്കുന്നതാണ്. 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ - ദർഘാസ് പ്രമാണങ്ങൾ ജലവിഭവ വകുപ്പിലെ അംഗീകൃത 
പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കു ന്ന കരാറു കാർക്ക് മാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. കേരള പൊതുമരാമത്ത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
ജലവിഭവ വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 

- ആ വ ശ്യ മാ യ നിര ത ദ വ്യം കെട്ടി വച്ച രേഖ കൾ 
വ്യവസ്ഥകളും ഈ ദർഘാ സിനും ബാധക മാ യിരിക്കും. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പ്ലെഡ്ജ് ചെയ്ത് 
ദർഘാസിനോടൊപ്പം അതാത് ജോലിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള 

സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 100 രൂപ 
നിരതദ വ്യം ആലുവ മെ നർ ഇറിഗേഷൻ 

( നൂറ് രൂപയിൽ കുറയാത്ത മുദ്രപത ത്തിൽ പാഥ മിക 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറാവുന്നവിധത്തിൽ 

ഉടമ്പടി ടൈപ്പ് ചെയ്ത് അടക്കം ചെയ്യേണ്ടതും അല്ലാത്തപക്ഷം 
സ്റ്റാമ്പ്ഒട്ടിച്ച് മേലൊപ്പിട്ട് ദർഘാസിനോടൊപ്പം 

ദർഘാസുകൾ നിരസിക്കുന്നതുമായിരിക്കും. 


4th MAY 2010] 


IRRIGATION DEPARTMENT 


251 


- ദ ർ ഘാസ് സംബ ന്ധിച്ച് കേരള പൊതു മ രാ മത്ത്| 
ജലവിഭവ വകുപ്പുകളിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


ഒടുക്കേണ്ടതുമാണ്. ഡിപ്പാർട്ട്മെന്റിന്റേതല്ലാത്ത കാരണങ്ങളാൽ 
അന്നേ ദിവസം ലേലം നടത്താൻ കഴിയാതെ വന്നാൽ 
അടുത്ത പ്രവർത്തി ദിവസം മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം 
നടത്തുന്നതായിരിക്കും. 
ക്രമ എൽ. എ . സബ് ഇനങ്ങൾ നിരത ലേല ലേല 
നമ്പർ ബ്ലോക്ക് ഡിവിഷൻ 

ദ്രവ്യം സ്ഥലം തീയതി 
- സ . റി. നമ്പർ 

(രൂപ) 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട 

- (ഒപ്പ്) 
ജലസേചന വിഭാഗം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
പാലക്കാട്. 

(ഫുൾ അഡീഷണൽ ചാർജ്ജ്. 


-- 1. 


74 


ലേലപരസ്യം 


02 / 2008 - 09 കാപ്പി, 900 കെ . ആർ. 12 - 5 - 2010 

കവുങ്ങ്, പി . സബ് 
മാവ്, പ്ലാവ് ഡിവിഷൻ 
തുടങ്ങിയ നമ്പർ- II, 
വൃക്ഷങ്ങൾ 

വാഴവറ്റ 
03 / 2008 - 09 

- 60 ഓഫീസ് 
04 / 2008 - 09 

175 പരിസരം. 
05/ 2008 - 09 

125 
06 / 2008 - 09 

200 


- 


4 


,, 


05 


), 


നമ്പർ എ2- 654 / 93. 

2010 മാർച്ച് 30 . 
കാരാപ്പുഴ പദ്ധതിക്കു വേണ്ടി ഏറ്റെടുത്തിട്ടുള്ളതും 
എൽ. എ . ബ്ലോക്ക് 74 - ൽ സ്ഥിതിചെയ്യുന്നതും കാരാപ്പുഴ 
ജലസേചന പദ്ധതിയുടെ സബ് ഡിവിഷൻ നമ്പർ- 2, വാഴവറ്റ 
ഓഫീസിലെ താഴെ പറയുന്ന സർവേ റിപ്പോർട്ട് നമ്പരിൽ 
പെടുന്നതുമായ ഇനങ്ങളുടെ ലേലം 12 - 5- 2010 - ന് രാവിലെ 11 
മണി മുതൽ താഴെ പറയുന്ന സ്ഥലത്ത് വെച്ച് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥരോ നടത്തുന്നതായിരിക്കും. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അഗ്രഹിക്കുന്നവർ നിശ്ചിത സമയത്ത് 
ഹാജരാകേണ്ടതും നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. 
ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്നയാളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ മുഴുവൻ തുകയും 
നിലവിലുള്ള വിൽപ്പന നികുതിയും അപ്പോൾ തന്നെ 


-- പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ ലേ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
സബ്ഡിവിഷൻ നമ്പർ- 2 , 

-- എഞ്ചിനീയർ 
വാഴവറ്റ്. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


